Regn .No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV( N)/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


d 


GOVERNN 


. 
കേര 


S 


ള സർക്ക 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


2017 ജനുവരി 10 
10th January 2017 

1192 ധനു 26 
26th Dhanu 1192 


നമ്പർ 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1938 പൌഷം 20 
20th Pousha 1938 


PART III 
Industries Department 


നോട്ടീസ് 


- ( 2 ) 


ാഴിലാളി മാത്രംലക്ഷത്തി 


നമ്പർ ബി - 936 /2014 . 

2016 ഡിസംബർ 9 . 
- സൂപണ്ട്, പെരിയാർ കോന്നിമാറ എ സ് റ്റേറ്റ്, 
വണ്ടിപ്പെരിയാർ പി. ഒ.-യുടെ കീഴിൽ ജോലി നോക്കി വരവെ 
മാരകമായി അപകടമുണ്ടായി മരണടഞ്ഞ ശ്രീ . രംഗസ്വാമി, 
നമ്പർ. 1 ഡിവിഷൻ, പെരിയാർ കോന്നിമാറ എസ്റ്റേറ്റ്, 
വണ്ടിപ്പെരിയാറിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി - 78, 235 ( എഴുപത്തിയെണ്ണായിരിത്തി 
ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച്രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 
ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച 
പകാരം ടിയാന്റെ ആശ്രിതരായി ( 1) ശ്രീമതി. മംഗളം 
( ഭാര്യ ), നമ്പർ. 1 ഡിവിഷൻ, പെരിയാർ കോന്നിമാറ എസ്റ്റേറ്റ്, 
വണ്ടിപ്പെരിയാർ പി . ഒ., ( 2 ) ശ്രീമതി മീന ആർ. (മകൾ) 
എന്നിവർ മാത്രമേ ഉള്ളുവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 
അപകാരമുള്ള അശിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഇ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശ വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ് 
പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ ബി - 467 / 2016. 

2016 ഡിസംബർ 9. 
ശ്രീ . വി . റ്റി . ജെയിംസ് വഞ്ചിത്താനത്ത്ഹൗസ്, കട്ടപ്പന 
പി . ഒ ., ഇടുക്കിയുടെ കീഴിൽ ജോലി നോക്കി വരവെ 
മാരകമായി അപകടമുണ്ടായി മരണടഞ്ഞ ശ്രീ . രാഘവൻ @ 
കുഞ്ഞുമോൻ, പുതുപ്പള്ളിമറ്റം, ചക്കുപള്ളം, കുമളിയുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
- 5,01, 232 (അഞ്ചു ലക്ഷത്തി ഒരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി 
രണ്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവെച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാൻ 
ആശിത യാ യി Late രാജ മ്മ ( ഭാര്യ ) , പുതുപ്പള്ളിമറ്റം, 
ചക്കുപള്ളം, കുമളി എന്നവർ മാത്രമേ ഉള്ളുവെന്ന്റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള അശിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിയ്ക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, ഇടുക്കി, 

- ( ഒപ്പ്) 
പീരുമേട്. 

എംപ്ളോയീസ് കോമ്പൻസേഷൻ 
ഫോൺ: 04869 - 233625 കമ്മീഷണർ & ഇൻഡസ്ട്രിയൽ 
ഇ - മെയിൽ: itineermade @ gmail.com ട്രൈബ്യൂണൽ. 


